PART IV 
Private Advertisements and Miscellaneous 

Notifications 


പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും 

പരസ്യം ചെയ്യുന്നത് 


കേരള സംസ്ഥാനത്ത് തിരു വ ന ന്ത പുരം ജില്ല യിൽ 
തിരുവനന്തപുരം താലൂക്കിൽ വഞ്ചിയൂർ വില്ലേജിൽ കുന്നുകുഴി 
ലൗഡയിൽ റ്റി . സി . 13 / 606 - ൽ കോശി മകൻ 
സി. കെ . ജോൺ എഴുതി വച്ചതായി അവകാശപ്പെടുന്ന ഒരു 
വിൽപ്പത്രം രജിസ്റ്റർ ചെയ്തു കിട്ടുന്നതിനു വേണ്ടി ടി വിൽപ്പ 
ത്രത്താൽ അധികാരം സിദ്ധിച്ച തിരുവനന്തപുരം ജില്ലയിൽ 
തിരുവനന്തപുരം താലൂക്കിൽ വഞ്ചിയൂർ വില്ലേജിൽ കുന്നുകുഴി 
ലൗഡൈയിൽ റ്റി . സി . 13 / 606 - ൽ സി . കെ . ജോൺ മകൻ 
റോയി കോശി ജോൺ ഈ ആഫീസിൽ 13 - 1- 2009 - ൽ 
ഹാജരാക്കുകയുണ്ടായി ടി വിൽപ്പത്രത്തോടൊപ്പം വിൽപ്പത 
കർത്താവായ സി . കെ . ജോൺ മരണപ്പെട്ടുപോയി എന്നു 
തെളിയിക്കുന്നതിനുള്ള മരണ സർട്ടിഫിക്കറ്റും ഹാജരാക്കുകയു 
ണ്ടായി. ടി വിൽപ്പത്രം 3 -ാം പുസ്തകം പി1/2009 -ാം നമ്പരായി 
സ്വീകരിച്ചിട്ടുള്ളതും ടി വിൽപ്പതം സംബന്ധിച്ച ആദ്യ വിചാരണ 
2009-ാമാണ്ട് ഫെബ്രുവരി 25 -ാം തീയതി പകൽ 3.45 മണിക്ക് 
പട്ടം സബ് രജിസ്ട്രാർ ആഫീസിൽ വച്ച് നട ത്തു ന്ന തിന് 
നിശ്ചയിച്ചിരിക്കുന്നതുമാകുന്നു . ആകയാൽ ടി വിൽപ്പത്രം രജി 
സ്റ്റർ ചെയ്തു കൊടുക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമോ തർക്കമോ ഉള്ളപക്ഷം വിചാരണ ദിവസമായ 
2009 ഫെബ്രുവരി മാസം 25 -ാം തീയതി നേരിട്ടോ നിയമപ് 
കാരം അധികാരപ്പെടുത്തിയ വക്കീൽ മുഖാന്തിരമോ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും അതിനു ശേഷം 
വരുന്ന ആക്ഷേ പ ങ്ങ ളോ തർക്ക ങ്ങളോ ഗൗനി ക്കു ന്ന 
തല്ലാത്തതുമാകുന്നു . 
പട്ടം, 

( ഒപ്പ്) 
13 - 1 - 2009 . 

സബ് രജിസ്ട്രാർ. 


